Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8992 


പേര് 


- തിരുത്തൽ പരസ്യം 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എ3- 4237 / 2019. 


2019 ആഗസ്റ്റ് 9. 


- 1 


മിനി 


ഭാര്യ 


അഡോണ മാത്യു 


മകൾ 


ആൽബിൻ മാത്യു 


മകൻ 


- 9 - 7- 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 28 - ൽ 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 6256 - ൽ ക്രമനമ്പർ (8 )-ാമതായി 
പ്രസിദ്ധീകരിച്ച മേൽനമ്പർ പരസ്യത്തിൽ ഷൈല ജോണി 
എന്ന അവകാശിക്ക് പരേതനുമായുള്ള ബന്ധം “മകൻ എന്നത് 
"മകൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


( ഒപ്പ്) 


പരേതനായ മാത്യു എന്നയാളുടെ അനന്തരാവകാശികൾ 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
കക്ഷികൾ ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോആയ ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


താലൂക്കാഫീസ്, 
ഇടുക്കി. 


തഹശീൽദാർ. 


ERNAKULAM DISTRICT 


ലേല പ 


കമ 


നമ്പർ എ2- 2999 / 2017. 

2019 സെപ്റ്റംബർ 2. 
(36) 

കോത മം ഗലം താലൂക്ക് കുട്ടപുഴ വില്ലേജ് 
നമ്പർ എ3- 5627 / 2019 . 

2019 ജൂ ലൈ 15. 

പുത്തൻപുരയ്ക്കൽ വീട്ടിൽ കൊച്ചെറുക്കന്റെ ഭാര്യ ചീരമ്മ 
ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ പാറക്കടവ് എന്ന വ രു ടെയും മറ്റു 3 പേരു ടെയും താമസവീടിന് 
കര യിൽ പുളി ന്താ നത്ത് വീട്ടിൽ കുര്യാക്കോസ് ദേവസ്യ ഭീഷണിയായി കുന്നേൽ തങ്കച്ചൻ എന്ന കക്ഷി വീടു വച്ച് 
s/ o ദേവസ്യ 17 - 6 - 2007 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും താമസിച്ചുവരുന്നതും പട്ടയമില്ലാത്തതുമായ റവന്യൂ ഭൂമിയിൽ 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ നിൽക്കുന്ന മൂന്ന് തേക്കു മ ര ങ്ങ ൾ ലേലം ചെയ്ത് 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ - മുറിച്ചുമാറ്റുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. വില 
പി . കെ . ചാണ്ടി ഈ താലൂക്ക്കച്ചേരി മുമ്പാകെ അപേക്ഷ നിശ്ചയിച്ച് ലഭിച്ചിട്ടുള്ള താഴെ പറയുന്ന മൂന്ന് തേക്കുമരങ്ങൾ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസർ 23 - 10 - 2019 -ാം തീയതി പകൽ 11 മണിക്ക് കുട്ടമ്പുഴ വില്ലേജ് 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ - ആഫീസിൽ വച്ച് റവന്യൂ ഡിവി ഷ ണൽ ഓ ഫീ സറോ, 
പരിശോധിച്ചതിൽ കുര്യാക്കോസ് ദേവസ്യ s/ o ദേവസ്യ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
17 - 6 - 2007 - ൽ മരിച്ചുപോയതായും അവകാശികളായി താഴെ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽപങ്കെടുക്കുവാൻ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 

ആഗ്രഹിക്കുന്നവർ 3 2, 500 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പേര് 

പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
പരേതനുമായുള്ള വയസ് 

ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ച്, ലേലം 
നമ്പർ 

ബന്ധം 

സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ 
അന്നമ്മ 

ഭാര്യ 

വിട്ടു നൽകു ന്ന തുമാ ണ് . ലേലം കഴി ഞ്ഞാൽ ഉടൻതന്നെ 
ഏലിക്കുട്ടി 

മകൾ 

ലേല തുകയുടെ മൂന്നിലൊന്ന് നിര ത ദ വ്യം ഉൾപ്പെടെ 
ചാണ്ടി. 

മകൻ - 51 അടയ്ക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ 
സെലിൻ മകൾ 

ബാക്കി തുക, ജി.എസ്. ടി., വനവികസന നികുതി, അനുബന്ധ 

ചെലവുകളും അടയ്ക്കേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം 
- 5 കുര്യാക്കോസ് 

മകൻ 

സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ ലേല ത്തിനും 
- പരേതനായ കുര്യാക്കോസ് ദേവസ്യ s/ o ദേവസ്യ ബാധകമായിരിക്കും. 
എന്നയാളുടെ അന ന്ത രാ വ കാ ശികൾ മേൽ വിവരിച്ച വർ 

തടി വിവരം 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം 
അവ കാശ സർട്ടിഫിക്കറ്റ് മേൽ വി വ രി ച്ച വർ പേരിൽ കമ ഇനം, ക്ലാസ്സ് ജി . ബി .എച്ച്. തടി 
കൊടുക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പമു ള്ള പക്ഷം നമ്പർ 

( സെ . മീ .) (ക്യുബിക് മീറ്റർ) 
കക്ഷികൾ ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

തേക്ക് II A (LL ) 125 

0 . 593 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 

- 2 തേക്ക് III C ( L ) 110 - 

0 . 411 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോആയ ആക്ഷേപങ്ങൾ 

- 3 തേക്ക് II A ( L . ) 
പരിഗണനാർഹമല്ല . 


120 


0 . 495 


റവന , 


താലൂക്കാഫീസ്, 
ഇടുക്കി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

- റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


1 08 


